Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ.്രുവരി 23 
തിരുവനന്തപുരം, 








23rd February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 11 8 
Vol. X Thiruvananthapuram, 110 Kumbham 1196 No. 
‘These! 1942 ഫാൽഗുനം 4 
മയ 4th Phalguna 1942 








PART 111 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1347 





(86) 


നമ്പര്‍ ജി-28519/2020. 2020 ഡിസംബര്‍ 1. 


തിരുവനന്തപുരം താലൂക്കില്‍ ഉളിയാഴ്ത്തുറ വില്ലേജില്‍ 
പന്തലക്കോട്‌ പി. ഒ., വട്ടക്കരിക്കകം, പഴവിള വീട്ടില്‍ 
എന്‍. അപ്പുക്കുട്ടന്‍ നായര്‍ എന്നയാള്‍ 28-9-2020-90 തീയതി 
മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്കായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ മകന്‍ 
വിനുകുമാര്‍, എ. ആര്‍. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ഉളിയാഴ്ത്തുറ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 3 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബി. രത്നകുമാരി ഭാര്യ 69 
2 വിനുകുമാര്‍, എ. ആര്‍., മകന്‍ 47 
ഹരിമംഗലം, 
പഴവിള, വട്ടകരിക്കകം, 
പന്തലക്കോട്‌, വട്ടപ്പാറ 
3 സിന്ധു, എ. ആര്‍. മകള്‍ 45 


മേല്‍ പരാമര്‍ശിച്ചിട്ടു ള്ളവരാണ്‌ പരേതന്റെ അനന്ത 
രാവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(87) 


നമ്പര്‍ 2813-33470 /2020. 2020 ഡിസംബര്‍ 23. 


തിരുവനന്തപുരം താലൂക്കില്‍ മുട്ടത്തറ വില്ലേജില്‍ 
പി. കാമപാലന്‍, 1.൦. 74/69, മാണിക്ൃയവിളാകം, പൂന്തുറ പി.ഒ. 
എന്നയാള്‍ 22-7-1991-90 തീയതി മരണപ്പെട്ടതായും ബാങ്ക, 
മറ്റാവശ്ൃങ്ങള്‍ക്കുമായി അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാരൃ ബേബി, എം. സമര്‍പ്പിച്ച അപേക്ഷ 
യിന്മേല്‍ മുട്ടത്തറ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 6 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 ബേബി, എം. ഭാര്യ 68 
2 മോഹനന്‍ മകന്‍ 51 
3 കെ. ഗീത മകള്‍ 49 
4 കുഞ്ഞുമോന്‍ കെ. മകന്‍ 47 
ട സുരേഷ്‌ കെ. ” 45 
6 ബിന്ദു കെ. മകള്‍ 43 


മേല്‍ പരാമര്‍ശിച്ചിട്ടു ള്ളവരാണ്‌ പരേതന്റെ അനന്ത 
രാവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപൂര o തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
തിരുവനന്തപുരം. 


(പ്പ) 


തഹശീൽദാർ. 


Gaz. No. 8/2021/DTP (CLR). 


61 


Nedumangad Taluk 


പരസ്യം 


() 


നമ്പര്‍ ബിട-11006/2020. 2020 നവംബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരുപ്പൂര്‍ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ ഹെന്റ്രടി, ത്രേസ്യ എന്നവരുടെ 
അനന്തരാവകാശിക്ക്‌ വസ്തുസംബന്ധമായ ആവശ്യങ്ങള്‍ക്കും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുംവേണ്ടി അവകാശസര്‍ട്ടിഫിക്കറ്റിനായി 
മങ്ങിണിക്കോണം, ചുറത്തലയ്ക്കല്‍ വീട്ടില്‍ അനില്‍, എച്ച്‌. 
ബോധിപ്പിച്ച അപേക്ഷ കരുപ്പൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാളുകള്‍ യഥാക്രമം 
30-5-2014, 20-10-2006 എന്നീ തീയതികളില്‍ മരണപ്പെട്ടതായും 
പരേതരുടെ അനന്തരാവകാശിയായി താഴെ പറയുന്നയാള്‍ 
മാര്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


മരണ 


പേര്‍ പരേതരുമായുള്ള വയസ്‌ 
ബന്ധം 
അനില്‍, എച്ച്‌. മകന്‍ 51 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്രസിദ്ധപ്പെ ടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


അവധി 


(2) 


നമ്പര്‍ ബിട-10241/2020. 2020 നവംബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ പാങ്ങോട്‌ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ വി. കെ. ദേവസ്യ എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തൂസംബന്ധമായ ആവശ്യ 
ങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി എക്സ്‌ സര്‍വ്വീസ്‌ മെന്‍സ്‌ കോളനി പി. ഒ. 
വഴുതനപള്ളി ഹൌസില്‍ റോജി ദേവസ്യ ബോധിപ്പിച്ച 
അപേക്ഷ പാങ്ങോട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടി ഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 30-8-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാര്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സെലീന ഭാര്യ 65 
2 റോജി ദേവസ്യ മകന്‍ 42 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമുലം 
ബോധിപ്പിച്ചു കൊള്ളേ ണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1348 





(3) 


നമ്പര്‍ ബിട-10988/2020. 2020 നവംബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരുപ്പൂര്‍ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ ഭാസ്‌ക്കരന്‍ എന്നയാളുടെ അനന്തരാവ 
കാശികള്‍ക്ക്‌ വസ്തുസംബന്ധമായ ആവശ്യങ്ങള്‍ക്കും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുംവേണ്ടി അവകാശസര്‍ട്ടിഫിക്കുറ്റി 
നായി മന്നൂര്‍ക്കോണം, കൊച്ചുകരിയ്ക്കകം, അഭിജിത്ത്‌ ഭവനില്‍ 
സുജാത, എസ്‌. ബോധിപ്പിച്ച അപേക്ഷ കരുപ്പൂര്‍ വില്ലേജാഫീ 
സര്‍ മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 25-7-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാര്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുജാത, എസ്‌. ഭാര്യ 50 

2 അഭിജിത്ത്‌, ബി. എസ്‌. മകന്‍ 23 

3 കാര്‍ത്തിക, ബി. എസ്‌. മകള്‍ 21 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ 
പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെ ടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 


ആര്‍ക്കെങ്കിലും 


രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(4) 


നമ്പര്‍ ബി-10488/2020. 2020 നവംബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരകുളം വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ മനുസൂര്‍, എം. എന്നയാളുടെ അനന്തരാ 
വകാശികള്‍ക്ക്‌ വസ്തൂസംബന്ധമായ ആവശ്യങ്ങള്‍ക്കും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കും വേണ്ടി അവകാശ സര്‍ട്ടിഫിക്റ്റിനായി 
കരകുളം പി. ഒ., 8-90 Hel, ജാസ്മിന്‍ മന്‍സിലില്‍ അന്‍സര്‍ 
ബോധിപ്പിച്ച അപേക്ഷ കരകുളം, നെല്ലനാട വില്ലേജാഫീസര്‍മാര്‍ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 6-9-2019-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി 
താഴെപ്പറയുന്നവര്‍ മാര്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സെയിനം ബീവി ഭാര്യ 54 

2 സഫീന, എസ്‌. മകള്‍ 37 

3 അന്‍സര്‍, എം. മകന്‍ 35 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


62 


(5) 


നമ്പര്‍ enils-11003/2020. 2020 നവംബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ തൊളിക്കോട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ മോഹനന്‍, കെ. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ ചുമട്ടുതൊഴിലാളി 
ക്ഷേമനിധി ബോര്‍ഡില്‍ ഹാജരാക്കുവാനും മറ്റെല്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശസര്‍ട്ടിഫിക്കറ്റിനായി 
വിനോബാനികേതന്‍ പി. ഒ., കടുക്കാകുന്ന്‌, ആലുംമൂട്ടില്‍ 
വീട്ടില്‍ ബെല്‍ക്കിസ്‌, എസ്‌. ബോധിപ്പിച്ച അപേക്ഷ 
തൊളിക്കോട്‌, ചെങ്കല്‍ വില്ലേ ജാഫീസര്‍മാര്‍, മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കുറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 17-12-2015-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 


മാര്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബെല്‍ക്കിസ്‌ ഭാരൃ 50 
2 ബിനില മോള്‍ മകള്‍ 30 
3 ബിനിത മോള്‍ - 30 
4 ബിനുമോഹന്‍ മകന്‍ 28 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(6) 


നമ്പര്‍ enils-10486/2020. 2020 നവംബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരകുളം വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ സൈര്രന്ധി അമ്മ, പി. 
എന്നവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കു 
വേണ്ടി അവകാ ശസര്‍ട്ടിഫിക്കറ്റിനായി കരകുളം പി. ഒ., 
മുല്ലശ്ശേരി, ച്രന്ദവിലാസത്തില്‍ ശശികുമാരന്‍ നായര്‍ 
ബോധിപ്പിച്ച അപേക്ഷ കരകുളം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടി ഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 22-7-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമെയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ച്ര്രന്‍ നായര്‍ മകന്‍ 60 


2 ശശികുമാരന്‍ നായര്‍ [ഴി 58 


ദ രാജീവ്‌ ആര്‍. മരണപ്പെട്ട മകന്‍ 


രാജ്രേന്ദന്‍ നായരുടെ മകന്‍ 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1349 





അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്ത 
തുമാകുന്നു. 


(7) 


നമ്പര്‍ enfe-11008 /2020. 2020 ഒക്ടോബര്‍ 27. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ മാണിക്കല്‍ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ എം. എം. ബഷീര്‍ 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വസ്തുസംബന്ധവും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശസര്‍ട്ടിഫിക്കറ്റിനായി 
കുതിരകുളം പി. ഒ., സലീന മന്‍സിലില്‍ ഹബീസ ബീവി 
ബോധിപ്പിച്ച അപേക്ഷ മാണിക്കല്‍, പള്ളിപ്പുറം, വെമ്പായം, 
വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശവിചാരണ നടത്തി 
വന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
1-7-2001-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശി 
കളായി താഴെ പറയുന്നവര്‍ മാഠ്രതമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഹബീസബീവി ഭാര്യ 73 
2 സലീന മകള്‍ 45 
3 ഷംനബീഗം » 44 
4 ഷ്വീന 42 


മമ 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്ത 
തുമാകുന്നു. 


(8) 


നമ്പര്‍ enile-10825/2020. 2020 ഒക്ടോബര്‍ 27. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ പെരിങ്ങമ്മല വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയറ്റി. മുരളീധരന്‍ 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ ബാങ്കസംബന്ധവും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശസര്‍ട്ടിഫിക്കറ്റിനായി 
കരിമണ്‍കോട്‌ പി. ഒ., പടിഞ്ഞാറ്റിന്‍കര വീട്ടില്‍ വിലാസിനി 
ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങമ്മല വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 6-6-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിലാസിനി ഭാര്യ 59 
2 അരുണിമ മകള്‍ 31 
3 അഖില്‍ മകന്‍ 27 
4 സുലോചന മാതാവ്‌ 76 


63 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമുലം 
ബോധിപ്പിച്ചു കൊള്ളേ ണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


മാര്‍ഗ്ഗവും 


(9) 


നമ്പര്‍ ബി-11009/2020. 2020 ഒക്ടോബര്‍ 27. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ മാണിക്കല്‍ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ കൃഷ്ണന്‍കൂട്ടി, എ. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ എം.എ.സി.്റി.-യില്‍ 
ഹാജരാക്കുന്നതിനും മറ്റെ ല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശസര്‍ട്ടിഫിക്കറ്റിനായി പിരപ്പന്‍കോട്‌ പി. ഒ., അണ്ണന്‍, 
വാറുവിളാകത്ത്‌ വീട്ടില്‍ പ്രസന്ന ബോധിപ്പിച്ച അപേക്ഷ 
മാണിക്കല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
ടിയാന്‍ 2-9-2019-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവ 
കാശികളായി താഴെ പറയുന്നവര്‍ മാത മേയുള്ളുവെന്നും 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രസന്ന ഭാര്യ 59 
2 അജീഷ്‌കുമാര്‍ മകന്‍ 36 
3 അജിത മകള്‍ 34 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


ര്പസിദ്ധപ്പെ ടുത്തി 


(10) 


നമ്പര്‍ enils-10820/2020. 2020 നവംബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കല്ലറ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ സോമനാഥന്‍ എന്നയാളുടെ അനന്തരാ 
വകാശികള്‍ക്ക്‌ വസ്തുസംബന്ധമായ ആവശ്യങ്ങള്‍ക്കും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശസര്‍ട്ടിഫിക്കറ്റിനായി 
മുതുവിള, ജൂലി നിവാസില്‍ സുനില്‍ കുമാര്‍ ബോധിപ്പിച്ച 
അപേക്ഷ കല്ലറ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 19-12-2019-M}o 21-12-2019-നും ഇടയില്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുനില്‍ കുമാര്‍ മകന്‍ 45 
2 ജൂലി മകള്‍ 46 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1350 





അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്ത 
തുമാകുന്നു. 


(1) 


നമ്പര്‍ ബി--10487/2020. 2020 നവംബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരകുളം വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ രാജേഷ്‌ കുമാര്‍, സി. എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തുസംബന്ധമായ ആവശ്യ 
ങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശസര്‍ട്ടി 
ഫിക്കറ്റിനായി കരകുളം പി. ഒ., വേടന്‍വിള, സൌമ്യാഭവനില്‍ 
സിന്ധു, എസ്‌. ബോധിപ്പിച്ച അപേക്ഷ കരകുളം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 18-2-2018-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമെയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ദേവകി, എന്‍. മാതാവ്‌ 76 

2 സിന്ധു, എസ്‌. ഭാര്യ 40 

3 സൌമ്യ ആര്‍, എസ്‌. മകള്‍ 23 


4 രമ്യ, ആര്‍. എസ്‌. ല്‍ 21 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്ത 
തുമാകുന്നു. 


(12) 


നമ്പര്‍ ബിട-11004/2020. 2020 നവംബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരകുളം വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ മാധവന്‍ പിള്ള, എന്‍. എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തുസംബന്ധമായ ആവശ്യ 
ങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി കരകുളം, ഏണിക്കര, ചരുവിള വീട്ടില്‍ 
അനില്‍ കുമാര്‍ ബോധിപ്പിച്ച അപേക്ഷ കരകുളം, വിളപ്പില്‍, 
പേരൂര്‍ക്കട വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
ടിയാന്‍ 19-1-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവ 
കാശികളായി താഴെപ്പറയുന്നവര്‍ മാര്രമെയുള്ളൂ വെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഗിരിജ, എസ്‌. മകള്‍ 51 

2 MMS, എസ്‌. ” 46 

3 അനില്‍ കുമാര്‍ മകന്‍ 44 


64 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(8) 


നമ്പര്‍ enils-10819/2020. 2020 നവംബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കല്ലറ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അത്തരിച്ചുപോയ സൌദാ ബീവി എന്നവരുടെ അനന്ത 
രാവകാശികള്‍ക്ക്‌ ബാഭ്സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും മറ്റെപ്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശസര്‍ട്ടിഫിക്കറ്റിനായി 
പാട്ടറ, പാല്‍ക്കുളം, തടത്തരികത്തു വീട്ടില്‍ റഫീക്ക്‌ ബോധിപ്പിച്ച 
അപേക്ഷ കല്ലറ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാള്‍ 31-10-2018-ല്‍ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെപ്പറയുന്ന വര്‍ 
മാത്രമെയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 റഫീക്ക്‌, എ. മകന്‍ 37 
2 സജീര്‍, എ. മ 32 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമുലം 
ബോധിപ്പിച്ചു കൊള്ളേ ണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(4) 


നമ്പര്‍ enils-10483/2020. 2020 നവംബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കല്ലറ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ സിജിന്‍ എന്നയാളുടെ അനന്തരാവകാ 
ശികള്‍ക്ക്‌ ആക്സിഡന്റ്‌ ക്ലെയിം സംബന്ധിച്ചും മറ്റെല്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശസര്‍ട്ടിഫിക്കറ്റിനായി 
കല്ലറ, പാല്‍ക്കുളം, വടക്കുംകര പുത്തന്‍വീട്ടില്‍ പത്മാക്ഷി 
ബോധിപ്പിച്ച അപേക്ഷ കല്ലറ, പുതക്കുളം വില്ലേജാഫീസര്‍മാര്‍ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 19-3-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമെയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മീനു, എസ്‌. ഭാര്യ 20 

2 പത്മാക്ഷി, പി. മാതാവ്‌ 70 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമുലം 
ബോധിപ്പിച്ചു കൊള്ളേ ണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1351 





(15) 


നമ്പര്‍ ബി-10484/2020. 2020 നവംബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കല്ലറ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ ദാവുദ്‌, എം. എന്നയാളുടെ അനന്തരാ 
വകാശികള്‍ക്ക്‌ വസ്തുസംബന്ധമായ ആവശ്യങ്ങള്‍ക്കും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശസര്‍ട്ടിഫിക്കറ്റിനായി 
കെ.റ്റി. കുന്ന്‌ പി. ഒ., വട്ടക്കരിയ്ക്കുകം, പാറങ്കിമാംവിള വീട്ടില്‍ 
ഷാന്‍, ഡി. ബോധിപ്പിച്ച അപേക്ഷ കല്ലറ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 23-1-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി 
താഴെപ്പറയുന്നവര്‍ മാര്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജൂുബൈരിയാ ബീവി, എ. ഭാര്യ 54 

2 സനൂജ്‌, ഡി. മകന്‍ 36 


3 ഷ്വാന്‍, ഡി. 29 


4 സഫീര്‍, ഡി. 26 


മമ 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


ഹാജരായി 


(16) 


നമ്പര്‍ ബി--10440/2020. 2020 നവംബര്‍ 2. 


നെടുമങ്ങാട താലൂക്കില്‍ പാങ്ങോട്‌ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ അഷറഫ്‌ എന്നയാളുടെ അനന്തരാവ 
കാശികള്‍ക്ക്‌ ബാങ്ക സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശസര്‍ട്ടിഫിക്കറ്റിനായി 
പാങ്ങോട്‌ പി. ഒ., ഉളിയന്‍കോട്‌, കറുപ്പന്‍വിള വീട്ടില്‍ 
നസീറാ ബീവി ബോധിപ്പിച്ച അപേക്ഷ പാങ്ങോട്‌ വില്ലേജ്‌ 
ആഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
14-7-2019-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശി 


കളായി താഴെപ്പറയുന്നവര്‍ മാരതമെയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 നസീറാ ബീവി, എ. ഭാര്യ 45 

2 അഫ്സല്‍, എ. എന്‍. മകന്‍ 29 

3 റുക്സാന, എ. എന്‍. മകള്‍ 26 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ രേഖാമുലം 
ബോധിപ്പിച്ചു കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


ഹാജരായി 


Gaz. No. 8/2021/DTP (CLR). 


65 


(17) 


നമ്പര്‍ enils-10795/2020. 2020 നവംബര്‍ 2. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ ഉഴമലയ്ക്കല്‍ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ എസ്‌. ഗംഗാധരന്‍ പിള്ള 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ ബാങ്ക്‌ സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാ ശസര്‍ട്ടിഫിക്കറ്റിനായി ഉഴമലയ്ക്കല്‍ വില്ലേജില്‍ 
തോളൂര്‍, കൃഷ്ണകൃപ വീട്ടില്‍ പത്മകുമാരി, എം. ബോധിപ്പിച്ച 
അപേക്ഷ ഉഴമലയ്ക്കല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 10-2-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെപ്പറയുന്നവര്‍ 
മാത്രമെയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പത്മകുമാരി, എം. ഭാര്യ 70 

2 കുമാരി. ഗംഗ, പി. ജി. മകള്‍ 46 

3 മണി ലാല്‍, ജി. മകന്‍ 40 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളേ ണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(18) 


നമ്പര്‍ ബിട-10672 /2020. 2020 ഒക്ടോബര്‍ 21. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ ആര്യനാട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ സദാനന്ദന്‍ എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ ചുമട്ടു നിര്‍മ്മാണ ക്ഷേമനിധി 
ബോര്‍ഡില്‍ ഹാജരാക്കുന്നതിനും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ 
ക്കുമായി അവകാശസര്‍ട്ടിഫിക്കറ്റിനായി കൊക്കോട്ടേല പി. ഒ., 
ഈഞ്ചപൂരി, ചൂട്ടിയാം കോണം, തടത്തരികത്തുവീട്ടില്‍ 
പ്രസന്ന എസ്‌. ബോധിപ്പിച്ച അപേക്ഷ ആര്യനാട്‌ വില്ലേജ്‌ 
ആഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
8-4-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശി 


കളായി താഴെപ്പറയുന്നവര്‍ മാ്രതമെയുള്ളു വെന്നും 
അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രസന്ന, എസ്‌. ഭാര്യ 57 
2 സൌഈപര്‍ണ്ണിക, പി. എസ്‌. മകള്‍ 24 


3 മാലിനി, പി. എസ്‌. 23 


2 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമുലം 
ബോധിപ്പിച്ചു കൊള്ളേ ണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1352 





(19) 


നമ്പര്‍ ബിട-10742/2020. 2020 ഒക്ടോബര്‍ 21. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരുപ്പൂര്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ അബ്ദുല്‍ ലത്തീഫ്‌, എം. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ പെന്‍ഷന്‍ 
ആനുകൂല്യങ്ങള്‍ സംബന്ധിച്ചും മറ്റെല്ലാവിധ ആവശ്യ 
ങ്ങള്‍ക്കുമായി അവകാശസര്‍ട്ടിഫിക്കുറ്റിനായി കരുപ്പൂര്‍ പി. ഒ., 
കടൂക്കോണം, അല്‍സാനയില്‍ സുബൈദാ ബീവി ബോധിപ്പിച്ച 
അപേക്ഷ കരുപ്പൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ റിപ്പോര്‍ട്ടും മരണസര്‍ട്ടി 
ഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 31-7-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി 
താഴെപ്പറയുന്നവര്‍ മാര്രമെയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


നടത്തിവന്ന 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുബൈദാ ബീവി ഭാര്യ 57 
2 അന്‍സ, എസ്‌. മകള്‍ 28 
3 അനീസ്‌, എ. മകന്‍ 27 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(20) 


നമ്പര്‍ enils-10739/2020. 2020 ഒക്ടോബര്‍ 21. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ പാലോട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ പ്രഭ, എസ്‌. എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തുസംബന്ധമായ ആവശ്യ 
ങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി പേരയം പി. ഒ., കുടവനാട്‌, 
മുരളി ഭവനില്‍ മുരളി, പി. ബോധിപ്പിച്ച അപേക്ഷ പാലോട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 
18-11-2019-ല്‍ മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശി 


കളായി താഴെപ്പറയുന്നവര്‍ മാരതമെയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മുരളി, പി. ഭര്‍ത്താവ്‌ 58 
2 സൂരജ്‌, എം. പി. മകന്‍ 27 
3 സൂര്യ, എം. പി. മകള്‍ 22 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


66 


(21) 


നമ്പര്‍ ബിട-10698 /2020. 2020 ഒക്ടോബര്‍ 21. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ പാങ്ങോട്‌ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അത്തരിച്ചുപോയ സി. പി. ശേഖരന്‍ എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തുസംബന്ധമായ ആവശ്യ 
ങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടി ഫിക്കറ്റിനായി കരിമണ്‍കോട്‌ പി. ഒ., ചിപ്പന്‍ചിറ, 
ബ്ലോക്ക്‌ നമ്പര്‍ 3, തടത്തരികത്തു വീട്ടില്‍ ശോഭന, ഡി. 
ബോധിപ്പിച്ച അപേക്ഷ പാങ്ങോട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 5-1-2018- 3 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി 
താഴെപ്പറയുന്നവര്‍ മാര്രമെയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശോഭന, ഡി. ഭാര്യ 57 

2 മഞ്ജുഷ മകള്‍ 36 

3 മഹേഷ്‌ കുമാര്‍ മകന്‍ 35 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമുലം 
ബോധിപ്പിച്ചു കൊള്ളേ ണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(22) 


നമ്പര്‍ ബിട-10094/2020. 2020 ഒക്ടോബര്‍ 27. 


നെടുമങ്ങാട താലൂക്കില്‍ കരകുളം വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ ക്ലെമന്റ്‌ ഫെര്‍ണാണ്ടസ്‌ എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തുസംബന്ധമായ ആവശ്യ 
ങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കുറ്റിനായി മുല്ലശ്ശേരി, രോഹിണി ഭവനില്‍ സോയി 
ബോധിപ്പിച്ച അപേക്ഷ കരകുളം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 13-10-2017-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി 
താഴെപ്പറയുന്നവര്‍ മാര്രമെയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സോയി ഭാര്യ 61 
2 റോയി ക്ലെമന്റ്‌ മകന്‍ 38 


3 രെഞ്ചു, സി. [ഴി 30 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമുലം 
ബോധിപ്പിച്ചു കൊള്ളേ ണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 1353 





(23) 


നമ്പര്‍ ബിട-10523/2020. 2020 ഒക്ടോബര്‍ 21. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കുറുപുഴ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ തങ്കപ്പന്‍, എന്‍. എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തുസംബന്ധമായ ആവശ്യ 
ങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി പാലുവള്ളി പി. ഒ., പച്ച, മുളമൂട്‌ വീട്ടില്‍ 
സൌദാമിനി, സി. ബോധിപ്പിച്ച അപേക്ഷ കുറുപുഴ, പാലോട്‌, 
ആറ്റിപ്ര, കുടപ്പനക്കുന്ന്‌ വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 21-8-2012-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി 
താഴെപ്പറയുന്നവര്‍ മാര്രമെയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അമ്പിളി, എസ്‌. റ്റി. മകള്‍ 54 
2 ഷാജി, റ്റി. എസ്‌. മകന്‍ 44 


3 അര്‍ച്ചന എസ്‌. മുരളി മരണപ്പെട്ട മകന്‍ 


മുരളി, റ്റി. എസ്‌ന്റെ മകള്‍ 30 
4 ആതിര എസ്‌. മുരളി ” ” 26 
5 അശ്വതി എസ്‌. മുരളി ” ” 26 
6 സദദാമിനി, സി [ഴി ഭാര്യ 55 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ്രസിദ്ധപ്പെ ടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(24) 


നമ്പര്‍ ബിട-10142/2020. 2020 ഒക്ടോബര്‍ 21. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ നെല്ലനാട്‌ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ മോഹനന്‍, ബി. എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തുസംബന്ധമായ ആവശ്യ 
ങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി വെഞ്ഞാറമൂട്‌ പി. ഒ., മുളവെട്ട്പറമ്പ്‌, 
ചരുവിള പുത്തന്‍വീട്ടില്‍ ഭാമ ബോധിപ്പിച്ച അപേക്ഷ 
നെല്ലനാട്‌, വാമനപുരം വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 24-4-2019-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി 
താഴെപ്പറയുന്നവര്‍ മാര്രമെയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഭവാനി മാതാവ്‌ 75 
2 ഭാമ ഭാര്യ 53 
3 ശ്യാം മോഹന്‍, എം. മകന്‍ 25 
4 ശരത്‌ മോഹന്‍, എം. ” 22 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമുലം 
ബോധിപ്പിച്ചു കൊള്ളേ ണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(25) 


നമ്പര്‍ enils-9939/2020. 2020 ഒക്ടോബര്‍ 21. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ ഉഴമലയ്ക്കല്‍ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ മദനന്‍, റ്റി. എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ ബാങ്കസംബന്ധമായ ആവശ്യങ്ങള്‍ക്കും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
പൂതൂക്കുളങ്ങര പി. ഒ., ചാലക്കാട്‌, തടത്തരികത്ത്‌ വീട്ടില്‍ 
മഹേഷ്‌ ലാല്‍ ബോധിപ്പിച്ച അപേക്ഷ ഉഴമലയ്ക്കല്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
19-2-2016-@3 മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശി 


കളായി താഴെപ്പറയുന്നവര്‍ മാഠ്രതമെയുള്ളു വെന്നും 
അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബി. സരോജിനി ഭാര്യ 65 
2 എം. എസ്‌. മഹേഷ്‌ ലാല്‍ മകന്‍ 33 
3 എം. എസ്‌. മഞ്ജുഷ മകള്‍ 31 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമുലം 
ബോധിപ്പിച്ചു കൊള്ളേ ണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(26) 


നമ്പര്‍ enils-9555/2020. 2020 ഒക്ടോബര്‍ 16. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ പനവൂര്‍ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ ആബിദ ബീവി എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കൂവേണ്ടി 
അവകാ ശസര്‍ട്ടിഫിക്കറ്റിനായി പനവൂര്‍ പി. ഒ., വിളയില്‍ 
വീട്ടില്‍, സിയാദ്‌ ബോധിപ്പിച്ച അപേക്ഷ പനവൂര്‍, പെരിങ്ങമ്മല 
വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശവിചാരണ നടത്തി 
വന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 
21-4-2020-ല്‍ മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശി 


കളായി താഴെപ്പറയുന്നവര്‍ മാഠ്രതമെയുള്ളു വെന്നും 
അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഹബീബ്‌, കെ. ഭര്‍ത്താവ്‌ 70 
2 ഷീബാ ബീവി മകള്‍ 42 
3 സീന 40 


4 സിയാദ്‌ മകന്‍ 38 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1354 





അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ 
ബോധിപ്പിച്ചു കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


ഹാജരായി രേഖാമുലം 


മാര്‍ഗ്ഗവും 


(27) 


നമ്പര്‍ enils-9358/2020. 2020 ഒക്ടോബര്‍ 16. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരുപ്പൂര്‍ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ സിന്ധു, എസ്‌. എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തുസംബന്ധമായ ആവശ്യങ്ങള്‍ക്കും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
കരുപ്പൂര്‍ പി. ഒ., പടവള്ളിക്കോണം, തടത്തരികത്തുവീട്‌ തങ്കം 
നിവാസില്‍ അമല്‍, എസ്‌. എസ്‌. ബോധിപ്പിച്ച അപേക്ഷ 
കരുപ്പൂര്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
ടിയാള്‍ 17-4-2020-ല്‍ മരണപ്പെട്ടതായും പരേതയുടെ 
അനന്തരാവകാശികളായി താഴെപ്പറയുന്നവര്‍ മാത്രമെയുള്ളൂ 
വെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അമല്‍, എസ്‌. എസ്‌. മകന്‍ 22 
2 അമൃത, എസ്‌. എസ്‌. മകള്‍ 19 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(28) 


നമ്പര്‍ ബിട-9967/2020. 2020 ഒക്ടോബര്‍ 16. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ പാലോട്‌ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ കെ. അപ്പു എന്നയാളുടെ അനന്തരാ 
വകാശികള്‍ക്ക്‌ AMO) MoM MAIO ആവശ്യങ്ങള്‍ക്കും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
വച്ച പി. ഒ., നന്ദിയോട്‌, അനിതാഭവനില്‍ മോഹന്‍ദാസ്‌, എ. എല്‍. 
ബോധിപ്പിച്ച അപേക്ഷ പാലോട്‌, കരുപ്പൂര്‍ വില്ലേങാഫീസര്‍മാര്‍ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 29-9-2019-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി 
താഴെപ്പറയുന്നവര്‍ മാര്രമെയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലളിത ഭാര്യ 71 
2 മോഹന്‍ദാസ്‌, എ. എല്‍. മകന്‍ 51 
3 അനിത കുമാരി, എല്‍. മകള്‍ 49 
4 അനില്‍ കുമാര്‍, എ. മകന്‍ 47 


68 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(29) 


നമ്പര്‍ enils-9584/2020. 2020 ഒക്ടോബര്‍ 16. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ തൊളിക്കോട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചൂുപോയ സുലോചന, എസ്‌. 
എന്നവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കു 
വേണ്ടി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി പനയ്ക്കോട്‌ പി. ഒ.., 
മൈലമൂട്‌, സരസ്വതി വിലാസത്തില്‍ രാജ്ടേന്ദന്‍, ഡി. ബോധിപ്പിച്ച 
അപേക്ഷ തൊളിക്കോട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാള്‍ 14-4-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെപ്പറയുന്ന വര്‍ 


മാത്രമെയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 @0GR2(0B08, ഡി. ഭര്‍ത്താവ്‌ 65 


2 സൂരജ്‌ രാജ്‌; ആര്‍. എസ്‌. മകന്‍ 31 


അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(30) 


നമ്പര്‍ enils-10076 /2020. 2020 ഒക്ടോബര്‍ 21. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കൊല്ലം വെസ്റ്റ്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ സുകുമാരന്‍, കെ. സി. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കു 
വേണ്ടി അവകാശസര്‍ട്ടിഫിക്കറ്റിനായി അരുവിക്കര പി. ഒ., 
ഇരുമ്പ, അംബുജ വിലാസത്തില്‍ അരുണ്‍ കുമാര്‍ ബോധിപ്പിച്ച 
അപേക്ഷ അരുവിക്കര വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 13-4-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെപ്പറയുന്നവര്‍ മാത്രമെ 
ഉള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗിരിജ, എ. ഭാര്യ 60 
2 അരുണ്‍ കുമാര്‍, എസ്‌. മകന്‍ 34 
3 അശ്വതി, ജി. എസ്‌. മകള്‍ 26 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 





അതനുസരിച്ച്‌ അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


താലൂക്കാഫീസ്‌, 
നെടുമങ്ങാട്‌. 


(പ്പ) 


തഹശീൽദാർ. 





Chirayinkeezhu Taluk 
പരസ്യം 
(1) 


നമ്പര്‍ ബി4-1062/2020. 2020 ഒക്ടോബര്‍ 30. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ കരവാരം വില്ലേജില്‍ 
കുളത്തിന്‍കര വീട്ടില്‍ വിജയകുമാര്‍, ജി. 29-8-2019-90 തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ ബേബി 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ കരവാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിവരുത്തിയ റിക്കാര്‍ഡുകളും 
മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ വിജയകുമാര്‍, ജി. 
29-8-2019-ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്‍ താഴെ 
പറയുന്ന അവകാശികള്‍ ഉണ്ടെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബേബി ഭാര്യ 60 
2 വിനീത, വി. മകള്‍ 36 
3 സജിത ss 33 
4 സരിത 33 


മമ 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 4 വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷ്യപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും, തപാല്‍ മാര്‍ഗ്ഗവും ഉള്ള പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ബി4-11930/2020. 2020 നവംബര്‍ 2. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ അഞ്ചുതെങ്ങ്‌ വില്ലേജില്‍ 
ധര്‍മ്മവിളാകത്ത്‌ വീട്ടില്‍ കെ. വി. രവി 6-10-2019-90 തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാളുടെ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ 
സുലോചന സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ അഞ്ചുതെങ്ങ്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശവിചാരണ നടത്തി 
വരുത്തിയ റിക്കാര്‍ഡുകളും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ കെ. വി. രവി 6-10-2019-00 തീയതി മരണ 
പ്പെട്ടുവെന്നും പരേതന്‍ താഴെപ്പറയുന്ന അവകാശികള്‍ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു. 


Gaz. No. 8/2021/DTP (CLR). 


69 


1355 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുലോചന ഭാര്യ 70 
2 രജി, ആര്‍. മകള്‍ 43 
3 രജനി 42 


മമ 


4 രേഖ, ആര്‍. 39 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 4 വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷ്യപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും, തപാല്‍ മാര്‍ഗ്ഗവും ഉള്ള പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ enil4-11529/2020. 2020 നവംബര്‍ 2. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ അഞ്ചുതെങ്ങ്‌ വില്ലേജില്‍ 
കുന്നുംപുറം പുത്തന്‍ വീട്ടില്‍ (ശോഭാനിവാസ്‌) ജൂഡി 
4-8-2020-00 തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ പേരിലുള്ള 
നിയമാനുസൃത ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനൂവേണ്ടി 
ടിയാളുടെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ 
പരേതയുടെ മകള്‍ മേരി അയോണ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
അഞ്ചുതെങ്ങ്‌ വില്ലേജ്‌ ആഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വരുത്തിയ റിക്കാര്‍ഡുകളും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ജൂഡി 4-8-2020-90 തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയ്ക്ക്‌ താഴെപ്പറയുന്ന അവകാശികള്‍ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഇഗ്നേഷ്യസ്‌, എല്‍. ഭര്‍ത്താവ്‌ 74 

2 മേരി അയോണ മകള്‍ 45 


(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1-൦ 2-0 വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷ്യപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞും, തപാല്‍ മാര്‍ഗ്ഗവും ഉള്ള പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ enil4-12105/2020. 2020 നവംബര്‍ 2. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ ഇടയ്ക്കോട്‌ വില്ലേജില്‍ 
കുന്നില്‍ വീട്ടില്‍ പി. സദാശിവന്‍ 2-5-2007-ാം തീയതി മരണ 
പ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ ചെല്ലമ്മ 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ഇടയ്ക്കോട്‌ വില്ലേജ്‌ ആഫീസര്‍ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിവരുത്തിയ റിക്കാര്‍ഡുകളും 
മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ പി. സദാശിവന്‍ 
2-5-2007-ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്‍ 
താഴെ പറയുന്ന അവകാശികള്‍ ഉണ്ടെന്നും അറിവായിരിക്കുന്നു. 


